© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No , KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


ക 


്യ 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ജൂൺ 1 
1st June 2021 


വാല്യം 10 


നമ്പർ 


് 


1196 ഇടവം 18 
18th Idavam 1196 


22 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ജ്യേഷ്ഠം 11 
11th Jyaishta 1943 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


1st JUNE 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4069 


2-0 


( 7 ) 
No , C2-12272021 . 

9th February 2021 . 

. 
Notice is hereby given to all to whom it may concern 
that Annie K. Thomas , Kanjirackattu , Pallickachira Kavala 
P. O. , Paippad Village , Changanacherry Taluk , Kottayam 
District , Kerala State has filed an application for legal 
heirship certificate in respect of the legal heirs of her 
husband Thomas K. Abraham , who expired on 17-8-2020 . 

. 
Enquiry conducted through the Village Officer , Paippad 
Village reveals that the following persons are the only 
legal heirs of the deceased . 


പര ത രു ടെ മാ താ പി താ ക്കൾ ജീവിച്ചിരിപ്പില്ല . 
ആ യ തി നാൽ 

ടി ആവശ്യത്തിലേക്കായി പര ത രുടെ 
നിയമാനുസൃത അവകാശികളായി മേൽ വിവരിച്ച 1 - o 
കക്ഷികളെ പരിഗണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീക രിച്ച് 
30 ദിവസത്തിനകം വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


( 2 ) 


SCHEDULE 


നമ്പർ സി1-2987 2021 . 


2021 ഏപ്രിൽ 21 . 


SI . 
No. 


Name of the 
legal heirs 


Relationship with Age 

the deceased 


1 


Annie K. Thomas 


Wife 


49 


2 


Christeena Sara Thomas 


23 


Daughter 

Son 


3 


Jabez Abraham Thomas 


16 


20 


4 Nissi Marium Thomas 

Daughter 
Objection if any against the issuance of legal 
heirship certificate to the above said persons should be 
filed in person before the Tahsildar , Changanacherry 
within 30 days from the date of publication of this notice 
in the Kerala Government Gazette . Objections sent by post 
or filed after the stipulated time will not be considered . 


വൈക്കം താലൂക്കിൽ കുലശേഖരമംഗലം വില്ലേജിൽ 
കുല ശ ഖ ര മ ഗ ലം ക ര യിൽ ക രി യിൽ വീട്ടിൽ 
ശ്യം കുമാർ , കെ . എസ് . 1-12-2018 -ൽ മരണമടഞ്ഞിട്ടുള്ള 
താണെന്നും ടിയാന്റെ അനന്തരാവകാശ സാക്ഷ്യപത്രം വാഹന 
ഉട മ സ്ഥത മാറുന്നതിനും , ബാങ്ക് , വസ്തു സംബന്ധമായ 
ആ വ ശ്യ ങ്ങ ൾ ക്കും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കു മാ യി 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചുതരണമെന്ന് കാണിച്ച് 
പരേതന്റെ പിതാവ് ശശി സമർപ്പിച്ച അപേ ക്ഷ യിൻമേൽ 
കുല ശ ഖ ര മം ഗലം വില്ലേ ജാ ഫീ സർ 

മു ഖാ ന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
ടിയാൻ 1-12-2018 - ൽ അവിവാഹിതനും സന്താനരഹിതനുമായി 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശിയായി താഴെ 
വിവരിക്കുന്ന ഒരാൾ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
പേര് പരേതനുമായുള്ള 

വയസ് 


Taluk Office , , 
Changanassery . 

. 


( Sd . ) 
Tahsildar . . 


ബം 


ശാഭന 


മാതാവ് 


46 


Vaikom Taluk 


പരസ്യം 


( 1 ) 


നമ്പർ സി1-2791 / 2021 . 


2021 ഏപ്രിൽ 21 . 


പരേതന്റെ പിതാവ് ശശി , മാതാവ് ശോഭന എന്നിവർ 
ജീവിച്ചിരിക്കുന്നു . ആയതിനാൽ ടി ആവശ്യത്തിലേക്കായി 
പരേതന്റെ നിയമാനുസൃത അവകാശിയായി മേൽ വിവരിച്ച 
മാതാവ് ശോഭന മാത്ര മാണെന്ന് പരി ഗ ണിച്ച് അവ കാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ള പക്ഷം ഈ പരസ്യം കേ രള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീക രിച്ച് 30 ദിവ സ ത്തി നകം വൈക്കം 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം പരാതി 
ബോധിപ്പിക്കേണ്ട താണ് . നിശ്ചിത സമ യ ത്തിനുശേഷവും 
തപാൽ മാർഗ്ഗവും 

ലഭി ക്കുന്ന 

പരാ തി ക ൾ 
പരിഗണിക്കുന്നതല്ല . 


( 3 ) 


നമ്പർ സി1-3116 2021 . 


2021 ഏപ്രിൽ 21 . 


വൈക്കം താലൂക്കിൽ കടുത്തുരുത്തി വില്ലേജിൽ പാലകര 
കര യിൽ നടുപ്പറമ്പിൽ വീട്ടിൽ എൻ . വി . സെബാസ്റ്റ്യൻ 
1-7-2012 - ലും ഭാര്യ മേരിക്കുട്ടി സെബാസ്റ്റ്യൻ 5-10-2010 - ലും 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാളുകളുടെ പേരിലുള്ള 
വസ്ത , ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങൾക്കും , സോമിൽ 
ലൈസൻസ് പുതുക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾ 
ക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു തരണമെന്ന് 
കാണിച്ച് പരേതരുടെ മകൻ സജി സെബാസ്റ്റ്യൻ സമർപ്പിച്ച് 
അപേ ക്ഷ യിൻ മേൽ 

കടു ത്തു രുത്തി വില്ലേ ജാ ഫീ സർ 
മുഖാ ന്തിരം അന്വേ ഷ ണ വും അവ കാശ വിചാ ര ണ യും 
നടത്തിയതിൽ എൻ . വി . സെബാസ്റ്റ്യൻ 1-7-2012 - ലും ഭാര്യ 
മേരിക്കുട്ടി സെബാസ്റ്റ്യൻ 5-10 -2010 -ലും മരണപ്പെട്ടിട്ടുള്ള 
താ ണന്നും പ ര ത രു ടെ അ വ കാ ശികളായി 
വിവ രിക്കുന്ന 2 ( രണ്ട് ) പേർ മാത്രമാണു ള്ള തെന്നും 
അറിയുന്നു . 
കമ് പേര് പരേതരുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 


താ ഴ 


വൈക്കം താലൂക്കിൽ തലയാഴം വില്ലേജിൽ തലയാഴം 
കരയിൽ രാജേഷ് ഭവനം രാജേഷ് കുമാർ , എൻ . 6-3-2021 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള ആശ്രിത 
നിയമനം , പെൻഷൻ , ഇൻഷ്വറൻസ് . വസ്തുവകകൾ , വാഹനം 
മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിച്ചു തരണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ജയമോൾ 
സമർപ്പിച്ച അപേക്ഷ യിൻമേൽ തലയാഴം വില്ലേജാഫീസർ 
മുഖാ ന്തിരം അന്വേ ഷ ണ വും അവ കാശ വി ചാ ര ണയും 
നട ത്തി യ തിൽ ടിയാൻ 6 - 3 - 2021 - ൽ മ ര ണ പ്പെട്ടിട്ടു ള്ള 
താ ണന്നും പരേതന്റെ അവ കാശികളായി 
വി വ രിക്കുന്ന 3 ( മൂന്ന് ) പേർ മാത്രമാണു ള്ള ത ന്നും 
അറിയുന്നു . 


താഴ 


1 


മകൻ 


53 


സജി സെബാസ്റ്റ്യൻ 
സൈലി സെബാസ്റ്റ്യൻ 


2 


51 


Gaz . No. 22/202 1 / DTP ( CLR ) . 


79 


1st JUNE 2021 ] ] 


COMMISSIONERATE OF LAND REVENUE 


4070 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


( 5 ) 


നമ്പർ 


ബം 


നമ്പർ സി1-3144 / 2021 . 


2021 ഏപ്രിൽ 20 . 


1 


ജയമോൾ 


ഭാര്യ 


42 


2 


ആകാശ് , ആർ . 


മകൻ 


16 


3 


മണിയമ്മ 


മാതാവ് 


66 


വൈക്കം താലൂക്കിൽ ചെമ്പ് വില്ലേജിൽ ഏനാദി കരയിൽ 
മണലിൽപറമ്പിൽ വീട്ടിൽ എം . പി . സാബു 19-2-2021 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള വസ്തു , 
ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങൾക്കും ഫാമിലി പെൻഷൻ 
സംബന്ധിച്ചും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചുതരണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ 
ജയശീ സാബു സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ ചെമ്പ് 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ ടിയാൻ 19-2-2021 - ൽ മരണപ്പെട്ടിട്ടു 
ള്ള താ ണെന്നും പര ത 

തന്റെ അ വ കാ ശികളായി 
വിവ രിക്കുന്ന 3 ( മൂന്ന് ) പേർ മാത്രമാണു ള്ള തെന്നും 
അറിയുന്നു . 


അവ കാശ 


പരേതന്റെ പിതാവ് നാരായണൻ , മാതാവ് മണിയമ്മ 
എന്നിവർ ജീവിച്ചിരിക്കുന്നു . ആയതിനാൽ ടി ആവശ്യത്തി 
ലേക്കായി പരേതന്റെ നിയമാനുസൃത അവകാശികളായി ഒന്നു 
മുതൽ മൂന്ന് വരെയുള്ള വരെ പ രി ഗ ണിച്ച് 
സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീക രിച്ച് 30 ദിവസത്തിനകം വൈക്കം 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം 
പരാതി ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
ത്തിനുശേഷവും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


താഴ 


സ മ യ 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബം 


1 


ജയശീ സാബു 


ഭാര്യ 


56 


( 4 ) 


2 


മകൻ 


31 


അമിത്ത് , എസ് . 
ആദർശ് സാബു 


നമ്പർ സി1-313212021 . 


3 


26 


2021 ഏപ്രിൽ 21 . 


> 


. 


ടി 


പരേ തന്റെ മാതാ പി താ ക്കൾ 

ജീവി ച്ചി രി പ്പി ല്ല . 
ആ യ തി നാൽ 

ആവശ്യത്തിലേക്കായി പര തന്റെ 
നിയമാനുസൃത അവകാശികളായി 1 മുതൽ 3 വരെയുള്ളവരെ 
പരിഗണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 

ത ഹ ശീൽ ദാർ മുമ്പാകെ നേരിട്ട് ഹാജ രാ യി 
രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത സമയ 
ത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


വക്കും താ ലൂ ക്കിൽ 

കടു ത്തു രുത്തി വില്ലേജിൽ 
വെള്ളാശ്ശേരി കര യിൽ കൊടികുത്തിയേൽ വീട്ടിൽ രാധ 
( രാധാ ഭാസ്കരൻ ) 2-2-2021 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
ടിയാളുടെ പേരിൽ ശമ്പള കുടിശ്ശിക ലഭിക്കുന്ന തിനും , 
ഔദ്യോഗിക ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു തരണമെന്ന് കാണിച്ച് 
പരേതയുടെ ഭർത്താവ് 

കെ . ജി . ഭാസ്ക രൻ സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ 

ക ടു ത്തു രുത്തി വില്ലേ ജാ ഫീ സർ 
മു ഖാ ന്തിരം അന്വേ ഷ ണ വും അവ കാശ വിചാ ര ണ യും 
നട ത്തി യ തിൽ ടിയാൾ 2-2 - 2021 -ൽ മ ര ണ പ്പെട്ടിട്ടു ള്ള 
താ ണന്നും പ്രത്യു ടെ അ വ കാ ശികളായി 
വിവ രിക്കു ന്ന 3 ( മൂന്ന് ) പേർ മാത്രമാണു ള്ള തെന്നും 
അറിയുന്നു . 


വ ക്ക 


( 6 ) 


താ ഴ 


നമ്പർ സി1-3198 2021 . 


2021 ഏപ്രിൽ 20 . 


വ ക 


ക്രമ 


പേര് 


വയസ് 


പ്ലാ ച്ചേ രിൽ 


പരേതയുമായുള്ള 

ബന്ധം 


നമ്പർ 


1 


കെ . ജി . ഭാസ്കരൻ 


ഭർത്താവ് 


70 


2 


രതീഷ് , കെ . ബി . 


മകൻ 


41 


താ ലൂ ക്കിൽ കടു ത്തു രുത്തി വില്ലേജിൽ 
കുല ശ ഖ ര പു രം കര യിൽ 

വീട്ടിൽ 
ദിലീപ് , പി . ബി . 9-3-2021 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
ടിയാന്റെ പേരിലുള്ള വസ്ത , ബാങ്ക് , സർവ്വീസ് ആനുകൂല്യം , 
ആശ്രിത നിയമനം , ഔദ്യോഗിക ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
തരണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ഇന്ദി ര , കെ . എം . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ കടുത്തുരുത്തി വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയ 
തിൽ ടിയാൻ 9-3-2021 - ൽ മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതന്റെ 
അവ കാശികളായി താഴെ വിവരിക്കുന്ന 3 ( മൂന്ന് ) പേർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


3 


അനീഷ് , കെ . ബി . 


38 


പേര് 


പരേ തയുടെ മാതാ പി താ ക്കൾ ജീവിച്ചി രി പ്പില്ല . 
ആ യ തി നാൽ ടി ആവശ്യത്തിലേക്കാ യി 

പര ത യു ടെ 
നിയമാനുസൃത അവകാശികളായി 1 മുതൽ 3 വരെയുള്ളവരെ 
പരിഗണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 

ത ഹ ശീൽ ദാർ മുമ്പാകെ നേരിട്ട് ഹാജ രായി 
രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത സമയ 
ത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബന്ധം 


വ ക്കം 


1 


ഭാര്യ 


48 


ഇന്ദിര , കെ . എം . 
ഹരികൃഷ്ണൻ , ഡി . 


2 


മകൻ 


24 


3 


ആകാശ് , ഡി . 


19 


80 


1st JUNE 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4071 


Kanjirappalli Taluk 


പരസ്യം 


നമ്പർ സി2-3666 2020 . 


2021 ഫെബ്രുവരി 23 . 


പരേ തന്റെ മാതാ പി താ ക്കൾ ജീവിച്ചി രി പ്പി ല്ല . 
ആ യ തി നാൽ ടി ആ വശ്യത്തിലേക്കായി പരേ തന്റെ 
നിയമാനുസൃത അവകാശികളായി 1 മുതൽ 3 വരെയുള്ളവരെ 
പരിഗണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 

തഹ ശീൽ ദാർ മുമ്പാകെ നേരിട്ട് ഹാജ രായി 
രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത സമയ 
ത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


ഒ . 


യിൽ , 


വ ക്ക 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ , എരുമേലി തെക്ക് വില്ലേജിൽ , 
ക ന ക പ്പലം പി . 

വക്കു ന്നേൽ വീട്ടിൽ 
തങ്ക പ്പൻ , വി . കെ . S / o കുട്ടി എന്ന യാൾ 15 - 6 - 2020 - ൽ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും , വിവിധ ആവശ്യങ്ങൾക്കായി 
ഹാജരാക്കുന്നതിന് പരേതന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിക്കണമെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ മോളി തങ്കപ്പൻ , 
വൈക്കുന്നേൽ വീട് , കനകപ്പലം പി . ഒ . സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ എരുമേലി തെക്ക് വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ തങ്കപ്പൻ , വി . കെ . S / o കുട്ടി 
എന്നയാൾ 15-6-2020 - ൽ മരണമടഞ്ഞിട്ടുള്ളതായും , പരേതന്റെ 
മാതാ പിതാക്കൾ ജീവിച്ചിരിപ്പില്ലായെന്നും , പരേതന്റെ 
അനന്തരാവകാശികളായി താഴെ പേര് ചേർത്തിട്ടുള്ള വർ 
മാത്രമാണുള്ളതെന്നറിയുന്നു . 


( 7 ) 


നമ്പർ സി1-1752 / 2021 . 


2021 ഫെബ്രുവരി 24 , 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 


വക്കം താ ലൂ ക്കിൽ കടു ത്തു രുത്തി വില്ലേ ജിൽ 
വെള്ളാശ്ശേരി കരയിൽ തോപ്പിൽ ( ശൈൽ വാലയം ) വീട്ടിൽ 
ശിവദാസ് , കെ . 20-5-2019 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
ടിയാന്റെ പേരിലുള്ള വസ്ത , ബാങ്ക് സംബന്ധമായ ആവശ്യ 
ങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി അ വ കാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചുതരണമെന്ന് കാണിച്ച് പത്തന്റെ ഭാര്യ 
ദേവകി , പി . ജി . സമർപ്പിച്ച അപേക്ഷയിൻമേൽ കടുത്തുരുത്തി 
വില്ലേജാ ഫീസർ മുഖാന്തിരം അന്വേഷ ണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ ടിയാൻ 20-5-2019 - ൽ മരണ 
പ്പെട്ടിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി താഴെ 
വിവ രിക്കുന്ന 6 ( ആറ് ) പേർ മാത്രമാണു ള്ള തെന്നും 
അറിയുന്നു . 


മോളി തങ്കപ്പൻ 


ഭാര്യ 


51 


2 


മകൾ 


27 


3 


ആശാമോൾ , വി . റ്റി . 
നിധീഷ് മോൻ , വി . റ്റി . 
സുധീഷ് മോൻ , വി . റ്റി . 


മകൻ 


25 


4 


21 


കമ 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


മേൽ വിവരിച്ചവരാണ് പരേതന്റെ അനന്തരാവകാശികൾ 
എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പസിദ്ധപ്പെടുത്തി 30 ദിവ സ ത്തി നകം കാഞ്ഞിരപ്പള്ളി 
തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത തീയതിക്ക് ശേഷമോ , തപാലിലോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ 


1 


ദേവകി , പി . ജി . 


ഭാര്യ 


81 


2 


ലൈല , എൻ . എസ് . 


മകൾ 


63 


3 


ലീനാമ്മ , എൻ . എസ് . 


58 


> 


താലൂക്കാഫീസ് , 
കാഞ്ഞിരപ്പള്ളി . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


4 


മകൻ 


57 


നവാസ് , എൻ . എസ് . 
അംബാസ് , എൻ . എസ് . 


5 


53 


IDUKKI DISTRICT 


6 


ശെൽവാസ് , എൻ . എസ് . 


49 


>> 


Udumbanchola Taluk 


പരസ്യം 


നമ്പർ ബി3-6489 2021 . 


2021 ഏപ്രിൽ 27 . 


പരേ തന്റെ 

മാതാ പി താ ക്കൾ ജീവിച്ചി രി പ്പി ല്ല . 
ആ യ തി നാൽ ടി ആ വശ്യത്തിലേക്കായി പരേ തന്റെ 
നിയമാനുസൃത അവകാശികളായി 1 മുതൽ 6 വരെയുള്ളവരെ 
പരിഗണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 

തഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രായി 
രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത സമയ 
ത്തിനുശേഷവും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


രാജാ കണ്ടു മ 


വ ക്ക 


ഉടുമ്പൻചോല താ ലൂ ക്കിൽ അണ ക്കര വില്ലേ ജിൽ 
കര യിൽ 

ആ ന ന ഭ വ ൻ വീട്ടിൽ 
കെ . അപ്പുക്കുട്ടൻ നായർ എന്നയാൾ 3-3-2021 - ൽ മരണമടഞ്ഞി 
ട്ടുള്ള താണ് . പരേ തന്റെ മകൻ ജയകു മാർ പരേ തന്റെ 
പിൻതുടർച്ചാവകാശികളെ നിർണ്ണയിക്കുന്നതിന് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട് . അ തിൻപ്രകാരം 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരാണ് പരേതന്റെ അനന്തരാവകാശികളെന്ന് 
കാണുന്നു . 


61 ) 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ , 


വക്കും . 


81 


Salim A. 


Digitally signed by Salim A 
Date : 2021.07.16 11:49:44 
+ 05'30 ' 


